Kerala Gazette No. 49 dated 9th December2008 


PART I 


Section iii 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 9983 ലെഗ്. എ2/ 2008 / നിയമം. 


2008 ആഗസ്റ്റ് 2. 
തിരുവനന്തപുരം, 

1930 ശാവണം 11. 


| 2008 ആഗസ്റ്റ് 1 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറ യു ന്ന ഓർ ഡി ന ൻ സ് പൊതു ജ ന ങ്ങ ളു ടെ അറി വി ലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 

വി. ജി. കുമാരി ഗിരിജ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G. 771 / 2008/ S1 . 


2008 - ലെ 33 -ാം നമ്പർ ഓർഡിനൻസ് 
2008 - ലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും 

വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി 

- ഓർഡിനൻസ് 


ഭാരത റിപ്പ ബ്ലി ക്കിന്റെ അ ൻ പ ത്തിയൊൻപതാം സംവ ത്സ ര ത്തിൽ 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


കേരള സംസ്ഥാനത്തെ കേരള സർക്കാരിന്റെ പേപ്പർ ഭാഗ്യക്കുറി 
ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമം അഭിവൃദ്ധി 
പ്പെടുത്തുന്നതിനും അവർക്ക്ആശ്വാസം നൽകുന്നതിനും 
അതുമായി ബന്ധപ്പെട്ടതോ ആനുഷംഗികമായതോ 
ആയ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു നിധി 
-- രൂപീകരിക്കു ന്ന തിനായി വ്യവസ്ഥ 

ചെയ്യു ന്ന തി നുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക - കേരള സംസ്ഥാനത്തെ കേരള സർക്കാരിന്റെ ഭാഗ്യക്കുറി ഏജന്റുമാരു 
ടെയും, പേപ്പർ ഭാഗ്യക്കുറി വിൽപ്പനക്കാരുടെയും ക്ഷേമം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും, 
അവർക്ക് ആശ്വാസം നൽകുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ ആനുഷംഗികമായതോ 
ആയ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു നിധി രൂപീകരിക്കുന്നതിനായി വ്യവസ്ഥ 
ചെയ്യുന്നത്യുക്തമായിരിക്കയാലും; 

2008- ലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിഏജൻറുമാരുടേയും, വിൽപ്പനക്കാരുടേയും 
ക്ഷേമനിധി ഓർഡിനൻസ്( 2008 - ലെ 19) 2008ജൂൺ9 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെ 
ടുത്തിയിരുന്നതിനാലും; 

| 2008 ജൂൺ 23 -ാം തീയതി ആരംഭിച്ച് 2008 ജൂലായ് 24 -ാം തീയതി അവസാനിച്ച് 
കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളനകാലത്ത്2008- ലെ 19 -ാം നമ്പർ ഓർഡിനൻസി 
നുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

- ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) ഉപ 
ഖണ്ഡപ്രകാരം പ്രസ്തുതഓർഡിൻസിന് 2008 ആഗസ്റ്റ് 4 -ാം തീയതി പ്രാബല്യത്തിലില്ലാ 
താകുമെന്നതിനാലും; 


| പ്രസ്തുതഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തിയില്ലെങ്കിൽ വൈഷമ്യങ്ങൾ 
ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും, താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും: 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : - 
-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2008- ലെ കേരള 
സംസ്ഥാന ഭാഗ്യക്കുറിഏജന്റുമാരുടെയും, വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ഓർഡിനൻസ് 
എന്ന് പേർ പറയാം; 

( 2 ) ഇത് 2008 ജൂലായ് 12 -ാം തീയതി പ്രാബല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 

-- 2. നിർവ്വചനങ്ങൾ. - ഈ ഓർഡിനൻസിൽ സന്ദർഭം മറ്റുവിധത്തിൽ ആവശ്യപ്പെ 
ടാത്തപക്ഷം - 

( എ ) “ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ്” എന്നാൽ ഭാഗ്യക്കുറി ഏജന്റുമാരുടേയും, 
വിൽപ്പനക്കാരുടേയും ക്ഷേമനിധി നിർവ്വാഹക സമിതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീ 
സർ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും നൽകിയ തിരിച്ചറിയൽ കാർഡ് 
എന്നർത്ഥമാകുന്നു ; 

( ബി) “ ചീഫ് എക്സിക്യൂട്ടീവ്ഓഫീസർ” എന്നാൽ 6-ാം വകുപ്പ് (5) -ാം ഉപ 
വകുപ്പ് പ്രകാരമുള്ള ചീഫ് എക്സിക്യൂട്ടീവ്ഓഫീസർ എന്നർത്ഥമാകുന്നു ; 

( സി) “ അംശദായം എന്നാൽ 4 -ാം വകുപ്പിന്റെ (1)- ഉം ( 2) - ഉം ഉപവകുപ്പുകൾ 
പ്രകാരം നിധിയിലേക്ക്നൽകേണ്ടതായ തുക എന്ന്അർത്ഥമാകുന്നു ; 

( ഡി ) “ഭാഗ്യക്കുറി ഡയറക്ടർ എന്നാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി 
വകുപ്പിന്റെ ഡയറക്ടർഎന്നർത്ഥമാകുന്നു; 

- ( ഇ ) “ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ എന്നാൽ ബന്ധപ്പെട്ട റവന്യൂ ജില്ലയ്ക്ക 
വേണ്ടിയുള്ള കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിലെ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ 
എന്നർത്ഥമാകുന്നു ; 

- (എഫ്) “ ഭാഗ്യക്കുറിയുടെ ജില്ലാ ക്ഷേമ ഓഫീസർ എന്നാൽ 11 -ാം വകുപ്പ് പ്രകാരം 
നിശ്ചയിക്കപ്പെട്ട പദ്ധതിയുടെ ജില്ലാതല നടത്തിപ്പിനുവേണ്ടിഔദ്യോഗികമായി സ്ഥാന 
നിർദ്ദേശം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻഎന്നർത്ഥമാകുന്നു ; 


( ജി ) “നർവ്വാഹക സമിതി ” എന്നാൽ 6 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം 
രൂപീകരിക്കപ്പെട്ട സമിതി എന്നർത്ഥമാകുന്നു ; 

- (എച്ച്) “കുടുംബം ” എന്നാൽ ഒരു ഭാഗ്യക്കുറി ഏജന്റിന്റേയോ/ വിൽപ്പനക്കാര 
ന്റേയോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പ്രായപൂർത്തിയാകാത്ത ആൺമക്കളും, അവിവാഹി 
തരായ പെൺമക്കളും അതിൽ ഭാഗ്യക്കുറി ഏജന്റിനേയോ/ വിൽപ്പനക്കാരനേയോആശ്ര 
യിച്ച് കഴിയുന്ന അയാളുടെ അച്ഛൻ, അമ്മ മാനസികമായോ ശാരീരികമായോ അവശതയ 
നുഭവിക്കുന്നകുട്ടി എന്നിവർ ഉൾപ്പെടുന്നതും എന്നർത്ഥമാകുന്നു; 

( ഐ ) “ നിധി” എന്നാൽ 3 -ാം വകുപ്പ് പ്രകാരം സ്ഥാപിക്കപ്പെട്ട കേരള സംസ്ഥാന 
ഭാഗ്യക്കുറിഏജന്റുമാരുടേയും, വിൽപ്പനക്കാരുടേയും ക്ഷേമനിധി എന്നർത്ഥമാകുന്നു ; 

( ജെ ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 

( കെ ) “ഭാഗ്യക്കുറി ഏജന്റ്” എന്നാൽ കേരള സർക്കാരിന്റെ പേപ്പർ ഭാഗ്യക്കുറി 
വില്പന നടത്തുന്നതിനുവേണ്ടി കേരള സംസ്ഥാന ജില്ലാ ഭാഗ്യക്കുറിആഫീസറാൽ നൽക 
പ്പെട്ട ഏജൻസിഉള്ളതും പദ്ധതിയിൻകീഴിൽ നൽകപ്പെട്ട സാധുതയുള്ളതിരിച്ചറിയൽ കാർഡ് 

കൈവശമുള്ളതുമായ ഒരു വ്യക്തിഎന്നർത്ഥമാകുന്നതും ഇതിൽ ഒരു കമ്പനി, ഒരു കച്ചവ 
ടയോഗം, വ്യക്തികളുടെ സമാജംഅല്ലെങ്കിൽ ഒരു സഹകരണ സംഘം ഉൾപ്പെടാത്തതുമാ 
കുന്നു ; 

- (എൽ) “ഭാഗ്യക്കുറിവിൽപ്പനക്കാരൻ ” എന്നാൽ നിർണ്ണയിക്കപ്പെടുന്ന പ്രകാരമുള്ള 
അത്രയും എണ്ണം കേരള സർക്കാരിന്റെ പേപ്പർ ഭാഗ്യക്കുറിടിക്കറ്റുകൾ വിൽക്കുന്ന ഒരാൾ 
എന്നർത്ഥമാകുന്നു; 

| ( എം ) “ അംഗം എന്നാൽ നിധിയിൽ അംഗമായി ചേർന്നതും പദ്ധതിയിൻകീഴിൽ 
നൽകിയ ഒരു പാസ്ബുക്ക് കൈവശം ഉള്ളതുമായ ഒരു ഭാഗ്യക്കുറി ഏജന്റ്അല്ലെങ്കിൽ 
ഭാഗ്യക്കുറിവിൽപ്പനക്കാരൻ എന്നർത്ഥമാകുന്നു ; 

- (എൻ) “ വിജ്ഞാപനം” എന്നാൽ കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു 
വിജ്ഞാപനം എന്നർത്ഥമാകുന്നു ; 

( 8 ) “ പേപ്പർ ഭാഗ്യക്കുറി”എന്നാൽ ഓൺ- ലൈൻ ഭാഗ്യക്കുറി ഒഴികെ 1998 - ലെ 
ലോട്ടറീസ് ( റെഗുലേഷൻ) ആക്ടിലെ ( 1998 - ലെ 17 -ാം കേന്ദ്ര ആക്ട്) വ്യവസ്ഥകൾക്കനു 
സൃതമായി കേരള സർക്കാർ നടത്തുന്നഏതൊരു ഭാഗ്യക്കുറിയും എന്നർത്ഥമാകുന്നു ; 

( പി ) “ നിർണ്ണയിക്കപ്പെട്ട എന്നാൽ ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കപ്പെട്ട 
ചട്ടങ്ങൾ പ്രകാരം നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; 

- ( ക്യു ) “പദ്ധതി”എന്നാൽ 3 -ാം വകുപ്പുപ്രകാരം ആവിഷ്ക്കരിച്ചിട്ടുള്ള കേരള 
സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടേയും വിൽപ്പനക്കാരുടേയും ക്ഷേമനിധി പദ്ധതി 
എന്നർത്ഥമാകുന്നു ; 


( ആർ) “ വിനിർദ്ദേശിച്ച്”എന്നാൽ പദ്ധതിയിൽ വിനിർദ്ദേശിച്ച് എന്നർത്ഥമാകുന്നു ; 

(എസ്) “ഭാഗ്യക്കുറിയുടെ സംസ്ഥാന ക്ഷേമഓഫീസർ” എന്നാൽ ചീഫ് എക്സി 
ക്യൂട്ടീവ് ഓഫീസറെ സഹായിക്കുന്നതിനായി 11-ാം വകുപ്പ് പ്രകാരം നിയമിച്ചിട്ടുള്ളഉദ്യോ 
ഗസ്ഥൻഎന്നർത്ഥമാകുന്നു ; 

( റ്റി) “ വർഷം എന്നാൽ സാമ്പത്തികവർഷം എന്നർത്ഥമാകുന്നു . 
3. കേരള സംസ്ഥാന ഭാഗ്യക്കുറിഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമ 
നിധി പദ്ധതി. - (1) ഈ ഓർഡിനൻസിന്റെ പ്രാരംഭത്തിനുശേഷം കഴിയുന്നതും വേഗം, 
സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, “ കേരള സംസ്ഥാന ഭാഗ്യക്കുറിഏജന്റുമാരുടെയും 
വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്ക്കരിക്കാവു 
ന്നതും, ഈ ഓർഡിനൻസിലെയും പദ്ധതിയിലെയും വ്യവസ്ഥകളനുസരിച്ച് “ കേരള 
സംസ്ഥാന ഭാഗ്യക്കുറിഏജന്റുമാരുടേയും വിൽപ്പനക്കാരുടേയും ക്ഷേമനിധി എന്ന പേരിൽ 
ഒരു നിധി രൂപീകരിക്കാവുന്നതുമാണ്. 

( 2) പദ്ധതിയിൽ, ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക്വിധേയമായി പട്ടിക 
യിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള എല്ലാമോ അല്ലെങ്കിൽ ഏതെങ്കിലുമോ കാര്യങ്ങൾക്കുവേണ്ടി 
വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

- (3) ഒരു മാസത്തിൽ, കേരള സംസ്ഥാന ഭാഗ്യക്കുറിടിക്കറ്റുകളുടെ നിർണ്ണയിക്ക 
പ്പെട്ടിട്ടുള്ള ഏറ്റവും കുറഞ്ഞ എണ്ണം വിൽപ്പന നടത്തുന്ന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും 
വിൽപ്പനക്കാർക്കും മാത്രമേ, നിധിയിൽ ഒരു അംഗമാകുന്നതിന് അവകാശമുണ്ടായിരിക്കു 
കയുള്ളൂ. 


| ( 4) നിധിയിൽ - 


( എ ) 4 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള അംശദായങ്ങൾ; 
( ബി) 12 -ാം വകുപ്പ് പ്രകാരം നിർവ്വാഹക സമിതി കടം വാങ്ങിയിട്ടുള്ളതുക; 
( സി ) സർക്കാരോ ഒരു സ്ഥാപനമോനൽകുന്ന ഗ്രാന്റുകൾ അല്ലെങ്കിൽമുൻകൂ 

റുകൾ; 
( ഡി ) ഏതെങ്കിലും മാർഗ്ഗത്തിൽ നിന്നുള്ളഎന്തെങ്കിലും സംഭാവന അല്ലെ. 

ങ്കിൽ പണം അടയ്ക്കൽ; 
( ഇ ) നിധിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി മറ്റ് മാർഗ്ഗങ്ങളിൽ നിന്ന് 

നിർവ്വാഹക സമിതി സ്വരൂപിക്കുന്നഏതെങ്കിലും തുക; 
(എഫ്) പദ്ധതിപ്രകാരം ചുമത്തിയ ഏതെങ്കിലും ഫീസ്; 
( ജി) 1991- ലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി പദ്ധതിയിൽ 

വ്യവസ്ഥ ചെയ്ത പദ്ധതിയിലെ വ്യവസ്ഥകൾ പ്രകാരം നിധി സ്ഥാപിച്ച 
തീയതിയിൽ ലഭ്യമായിട്ടുള്ളമറ്റേതെങ്കിലും തുക; 


( എച്ച്) പദ്ധതിയിലെ വ്യവസ്ഥകൾ പ്രകാരം നിധിയിലേക്ക് വരവ് കൊള്ളി 

ക്കേണ്ടമറ്റേതെങ്കിലും തുക; 
വരവ് കൊള്ളിക്കേണ്ടതാണ്. 


(5 ) നിധി, നിർവ്വാഹക സമിതിയിൽ നിക്ഷിപ്തമാകുന്നതും നിർവ്വാഹക സമിതി 
യാൽ കൈകാര്യം ചെയ്യപ്പെടുന്നതുമാണ്. 

- ( 6) നിധി, പദ്ധതിയിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാമോ ഏതെങ്കിലുമോ 
ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. 

(7 ) (1) -ാം ഉപവകുപ്പ് പ്രകാരം ഉണ്ടാക്കപ്പെട്ട പദ്ധതി, അത്ഉണ്ടാക്കിയതിനു 
ശേഷം കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭ മുമ്പാകെ, 
അത് ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട്സമ്മേളനങ്ങളിലോ പെടാവുന്ന ആകെ 
പതിനാല് ദിവസക്കാലത്തേക്ക്വയ്ക്കേണ്ടതും, അപ്രകാരം അത്ഏത്സമ്മേളനത്തിൽ 
വയ്ക്കുന്നുവോ ആ സമ്മേളനമോ അഥവാ തൊട്ടടുത്തുവരുന്നസമ്മേളനമോ അവസാനി 
ക്കുന്നതിനു മുമ്പ് നിയമസഭ പ്രസ്തുത പദ്ധതിയിൽ ഏതെങ്കിലും രൂപഭേദം വരുത്തുന്ന 
പക്ഷം, പദ്ധതിക്ക് അതിനുശേഷം അപ്രകാരം രൂപഭേദം വരുത്തിയ രൂപത്തിൽ മാത്രം 
പ്രാബല്യം ഉണ്ടായിരിക്കുന്നതുമാണ്. എന്നിരുന്നാലും , അപ്രകാരമുള്ള ഏതെങ്കിലും 
രൂപഭേദപ്പെടുത്തൽ പദ്ധതിപ്രകാരം മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഗതിയുടെ 
സാധുതയ്ക്ക്ഭംഗം വരാത്ത വിധത്തിൽ ആയിരിക്കേണ്ടതാണ്. 


4. നിധിയിലേക്കുള്ളഅംശദായം. - (1) ഒരു അംഗമായിത്തീരാൻ അർഹതയുള്ള 
ഓരോ ഭാഗ്യക്കുറി ഏജന്റും ഭാഗ്യക്കുറി വിൽപ്പനക്കാരനും, അതതു സംഗതിപോലെ, 
നിധിയിലേക്കുള്ള വരിസംഖ്യ യായി പതിമാസം അൻപത് രൂപ അംശദായമായി 
നൽകേണ്ടതാണ്. 


- (2) സർക്കാർ ഓരോ വർഷവും കേരള സംസ്ഥാന ഭാഗ്യക്കുറിവകുപ്പ്വഴി ശേഖ 
രിക്കുന്നടിക്കറ്റുകളുടെ മൊത്തം വിറ്റുവരവിന്റെ ഒരു ശതമാനം നിധിയിലേക്ക് അംശദായ 
മായി അടയ്ക്കേണ്ടതാണ്. സർക്കാരിന് അംശദായത്തിന്റെ നിരക്ക് കാലാകാലങ്ങളിൽ പുതു 
ക്കാവുന്നതും ബജറ്റ് നിർദ്ദേശങ്ങളിൽ അനുയോജ്യമായ വകയിരുത്തലുകൾ ശുപാർശ ചെയ്യാ 
വുന്നതുമാണ്. 

(3 ) പദ്ധതിയിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അംശദായം ചീഫ് എക്സി 
ക്യൂട്ടീവ്ഓഫീസർക്കോഅല്ലെങ്കിൽ ഈ ആവശ്യത്തിലേക്കായി പ്രാധികാരപ്പെടുത്തിയിരി 
ക്കുന്നഉദ്യോഗസ്ഥനോനൽകേണ്ടതാണ്. 


( 4) ഏതെങ്കിലും അംഗം അംശദായം തുടർച്ചയായ ആറ്മാസക്കാലയളവിലേക്ക് 
അടയ്ക്കാതിരുന്നാൽ സ്വയമേവ അംഗത്വം അവസാനിപ്പിക്കപ്പെടുന്നതാണ്. 

- 5. പദ്ധതി ഭേദഗതി ചെയ്യൽ. - (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, ഈ 
ഓർഡിനൻസ് പ്രകാരം ഉണ്ടാക്കപ്പെട്ട പദ്ധതിയിൽ മുൻകാല പ്രാബല്യത്തോടുകൂടിയോ 
പിൽക്കാല പ്രാബല്യത്തോടുകൂടിയോ കൂട്ടിച്ചേർക്കുകയോ, ഭേദഗതി വരുത്തുകയോ 
അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തുകയോചെയ്യാവുന്നതാണ്. 


| (2 ) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ളഓരോ വിജ്ഞാപനവും അത്പുറപ്പെടുവിച്ച് 
ശേഷം കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭ മുൻപാകെ, 
ഒരു സമ്മേളനത്തിലോ, തുടർച്ചയായ രണ്ട്സമ്മേളനങ്ങളിലോ പെടാവുന്നആകെ പതി 
നാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും അപ്രകാരം അത്ഏത്സമ്മേളനത്തിൽ വയ്ക്ക 
ന്നുവോ, ആ സമ്മേളനമോ തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിന്മുൻപ്, 
നിയമസഭ പ്രസ്തുത വിജ്ഞാപനത്തിൽ ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലുകൾ വരുത്തു 
ന്നതിന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതില്ലെന്ന് 
തീരുമാനിക്കുകയോ ചെയ്യുന്നപക്ഷം, വിജ്ഞാപനത്തിന് അതിനുശേഷം, അതതു സംഗ 
തിപോലെ, അപ്രകാരം രൂപഭേദപ്പെടുത്തൽ വരുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യംഉണ്ടാ 
യിരിക്കുകയോ അഥവാ യാതൊരു പ്രാബല്യവുമില്ലാതിരിക്കുകയോ ചെയ്യുന്നതുമാകുന്നു . 

- 6. നിർവ്വാഹക സമിതിയുടെരൂപീകരണം. - (1) സർക്കാരിന്, വിജ്ഞാപനം 
വഴി അതിൽ വിനിർദ്ദേശിക്കപ്പെടുന്ന തീയതി മുതൽ പ്രാബല്യത്തോടുകൂടി, നിധിയുടെ 
ഭരണനിർവ്വഹണത്തിനും പദ്ധതിയുടെ നടത്തിപ്പിനും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ 
മേൽനോട്ടം വഹിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി ഒരു നിർവ്വാഹക സമിതി 
രൂപീകരിക്കാവുന്നതാണ്. 

- (2) നിർവ്വാഹക സമിതി, ശാശ്വത പിൻതുടർച്ചാവകാശത്തോടും പൊതുമുദ്രയോടും 
കൂടി “ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി നിർവ്വാഹക 
സിമിതി എന്ന പേരിലുള്ള ഒരു ഏകാംഗീകൃത നികായമായിരിക്കുന്നതും പ്രസ്തുത 
പേരിൽ വ്യവഹരിക്കുകയും വ്യവഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. 

( 3) നിർവ്വാഹക സമിതിയിൽ ഇതിനുശേഷം വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരം സർക്കാർ 
നാമനിർദ്ദേശം ചെയ്യുന്ന പ്രകാരം സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന നാല്ഔദ്യോഗി 
കാംഗങ്ങളും പദ്ധതിയുടെഗുണഭോക്താക്കളെ പ്രതിനിധാനം ചെയ്യുന്ന ഏഴ് അനൗദ്യോ 
ഗിക അംഗങ്ങളുംഉണ്ടായിരിക്കുന്നതാണ്. 

( എ ) ഗവൺമെന്റ് സെക്രട്ടറി, നികുതി വകുപ്പ്; 
( ബി) കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ; 

( സി ) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ പദവി 
യിൽ താഴെയല്ലാത്ത സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പിന്റെ ഒരു പ്രതിനിധി; 

( ഡി) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ പദവി 
യിൽ താഴെയല്ലാത്ത തൊഴിൽ വകുപ്പിന്റെ ഒരു പ്രതിനിധി; 

( ഇ ) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നഭാഗ്യക്കുറിഏജന്റുമാരേയും വിൽപ്പ 
നക്കാരേയും പ്രതിനിധാനം ചെയ്യുന്ന ഏഴ് അനൗദ്യോഗിക അംഗങ്ങൾ. 


( 4) സർക്കാർ, നിർവ്വാഹക സമിതിയിലെ അംഗങ്ങളിൽ ഒരംഗത്തെ അതിന്റെ 
ചെയർമാനായി നാമനിർദ്ദേശംചെയ്യേണ്ടതാണ്. 


( 5) സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ ചീഫ്എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി 
രിക്കേണ്ടതാണ്. 


(6 ) പദ്ധതിയിൽ വിനിർദ്ദേശിക്കപ്പെടുന്ന രീതിയിൽ നിർവ്വാഹക സമിതി അതിൽ 
നിക്ഷിപ്തമായിരിക്കുന്ന നിധിയുടെ ഭരണനിർവ്വഹണം നടത്തേണ്ടതാണ്. 


(7) നിർവ്വാഹക സമിതിക്ക്, സർക്കാരിന്റെ മുൻകൂട്ടിയുളള അംഗീകാരത്തോടു 
കൂടി അതിന് യുക്തമെന്നു തോന്നുന്ന അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്കും വ്യവസ്ഥ 
കൾക്കും വിധേയമായി, നിധിയുടെകാര്യക്ഷമമായ നടത്തിപ്പിന്, അത് ആവശ്യമെന്നു കരു 
തുന്ന, ഈ ഓർഡിനൻസോ പദ്ധതിയോ പ്രകാരമുള്ളഅതിന്റെ അധികാരങ്ങളും ചുമതല 
കളും ചെയർമാനോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ ഏല്പിച്ചു കൊടുക്കാ 
വുന്നതാണ്. 

- 7. സമിതിയുടെ യോഗം. - (1) സമിതി, അതിന്റെ ബിസിനസ്സ് നടത്തിപ്പിനായി 
കുറഞ്ഞത്മൂന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും യോഗംചേരേണ്ടതാണ്. 

- (2) സമിതിയുടെ ഒരു യോഗത്തിന് വേണ്ടിയുള്ള ക്വാറം കുറഞ്ഞത്, രണ്ട് 
ഔദ്യോഗിക അംഗങ്ങളുൾപ്പെടെ സമിതിയുടെ ആറംഗങ്ങളായിരിക്കേണ്ടതാണ്. 

| (3 ) ചെയർമാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ, യോഗത്തിൽ ഹാജരാ 
യിട്ടുള്ള അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗം സമിതിയുടെ യോഗത്തിന്റെ 
അദ്ധ്യക്ഷത വഹിക്കേണ്ടതാണ്. 

| (4) സമിതിയുടെ ഒരുയോഗത്തിനു മുൻപാകെ വരുന്നഏതൊരു സംഗതിയും 
യോഗത്തിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷ വോട്ടിലൂടെ തീരുമാനിക്കപ്പെ 
ടേണ്ടതും, തുല്യ വോട്ടുകളുടെ സംഗതിയിൽ, ചെയർമാന് അല്ലെങ്കിൽ യോഗത്തിൽ 
അദ്ധ്യക്ഷം വഹിക്കുന്ന അംഗത്തിന് ഒരു കാസ്റ്റിംഗ് വോട്ട്ഉണ്ടായിരിക്കുന്നതും അത് വിനി 
യോഗിക്കേണ്ടതുമാണ്. 


8. നിർവ്വാഹക സമിതി അംഗങ്ങളുടെഔദ്യോഗിക കാലാവധി. - (1) 6 -ാം വകുപ്പ് 
(3 ) -ാം ഉപവകുപ്പ് പ്രകാരം നിയമിക്കപ്പെട്ട അനൗദ്യോഗിക അംഗങ്ങൾമൂന്ന്വർഷക്കാല 
ത്തേക്ക്ഔദ്യോഗിക സ്ഥാനം വഹിക്കേണ്ടതാണ്. 


- (2 ) ഏതൊരു അനൗദ്യോഗിക അംഗത്തിനും സർക്കാരിന് ലിഖിതമായ നോട്ടീസ് 
നൽകിക്കൊണ്ട്തന്റെ അംഗത്വം രാജിവയ്ക്കാവുന്നതും എന്നാൽ, സർക്കാർ രാജി സ്വീകരി 
ക്കുന്നതുവരെഅദ്ദേഹംഔദ്യോഗിക സ്ഥാനത്ത്തുടരേണ്ടതുമാണ്. 

- (3) പൊതുതാൽപ്പര്യ പ്രകാരം, ഏതെങ്കിലും ഔദ്യോഗിക അംഗംഔദ്യോഗിക 
സ്ഥാനത്തിൽ തുടരുന്നത് അനുചിതമെന്ന് സർക്കാരിന് അഭിപ്രായമുള്ളപക്ഷം കാരണ 
ങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട്ഏതു സമയത്തും സർക്കാരിന് അങ്ങനെയുള്ളഔദ്യോഗിക 
അംഗത്തെഔദ്യോഗിക സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാവുന്നതാണ്. 

9. അനൗദ്യോഗിക അംഗങ്ങളുടെഅയോഗ്യതയും നീക്കം ചെയ്യലും - (1) സർക്കാ 
രിന് സമിതിയിലെ ഏതൊരു അനൗദ്യോഗിക അംഗത്തെയും, 

( എ ) അദ്ദേഹത്തിന്ബുദ്ധിസ്ഥിരതയില്ലെങ്കിൽ; 
( ബി ) അദ്ദേഹത്തെ അവിമുക്തനിർദ്ധനനായി വിധിക്കപ്പെട്ടാൽ; 


( സി ) അദ്ദേഹം നിർവ്വാഹക സമിതിയുടെഅനുവാദം കൂടാതെ തുടർച്ചയായി 
മൂന്ന് യോഗങ്ങളിൽ ഹാജരാകാതെയിരിക്കുകയാണെങ്കിൽ; 


- ( ഡി) അദ്ദേഹം ഒരംഗമായി പ്രവർത്തിക്കുന്നതിന് യോഗ്യനല്ലെന്നോ കഴിവി 
ല്ലാത്തവനായി തീർന്നുവെന്നോ, അംഗമായി അദ്ദേഹം തുടരുന്നത് പൊതുതാൽപ്പര്യത്തിന് 
ഹാനികരമായി തീരത്തക്കവിധം തന്റെ പദവി ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നോ 
സർക്കാരിന് അഭിപ്രായമുള്ള പക്ഷം; 


ഔദ്യോഗിക സ്ഥാനത്തുനിന്നും നീക്കം ചെയ്യാവുന്നതാണ്: 


എന്നാൽ ഈ ഉപ വകുപ്പ് പ്രകാരം ഒരു അംഗത്തെ നീക്കം ചെയ്യുന്നതിനു 
മുൻപായിഅദ്ദേഹത്തെ നീക്കം ചെയ്യാതിരിക്കാനുളള കാരണം കാണിക്കുന്നതിന്അദ്ദേഹ 
ത്തിന് ന്യായമായ ഒരവസരം നൽകേണ്ടതാണ്. 


- (2 ) (1) -ാം ഉപവകുപ്പ് ( സി) ഖണ്ഡപ്രകാരം നിർവ്വാഹക സമിതിയിൽ നിന്നും 
നീക്കം ചെയ്യപ്പെട്ട ഒരു അനൗദ്യോഗിക അംഗം സർക്കാർ മറ്റുവിധത്തിൽഉത്തരവാകാത്ത 
പക്ഷം അദ്ദേഹത്തെനീക്കം ചെയ്ത തീയതിമുതൽമൂന്ന്വർഷക്കാലത്തേക്ക് നിർവ്വാഹക 
സമിതിയിലെ ഒരംഗമായി വീണ്ടും നിയമിക്കപ്പെടുന്നതിന് യോഗ്യനായിരിക്കുന്നതല്ല. 


- (3 ) (1) -ാം ഉപവകുപ്പ്( ഡി ) ഖണ്ഡപ്രകാരം നീക്കം ചെയ്യപ്പെട്ട നിർവ്വാഹക സമിതി 
യിലെ ഒരു അനൗദ്യോഗിക അംഗം, സർക്കാർ, ഒരു ഉത്തരവുമൂലം മേലിൽ അദ്ദേഹം 
അയോഗ്യനല്ലെന്ന് പ്രഖ്യാപിക്കുന്നതുവരെ വീണ്ടും നിയമിക്കപ്പെടുന്നതിന് അർഹനായിരി 
ക്കുന്നതല്ല. 

- 10. സമിതിയിലെ അംഗങ്ങൾക്കുള്ളയാത്രാബത്തയും ദിനബത്തയും. - സമിതി 
യിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് നിർണ്ണയിക്കപ്പെടാവുന്ന നിരക്കിലുള്ള 
സിറ്റിംഗ് ഫീസും, യാത്രാബത്തയും, ദിനബത്തയും ലഭിക്കുന്നതിന് അർഹതയുണ്ടായിരി 
ക്കുന്നതാണ്. 

-- 11. ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും നിയമനം: - (1) സർക്കാരിന്, ഈ 
ഓർഡിനൻസ് പ്രകാരമുള്ളവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് ചീഫ്എക്സിക്യൂട്ടീവ്ഓഫീ 
സറെ സഹായിക്കുന്നതിലേക്കായി ഒരു സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസറെയും 
ആവശ്യമെന്നു തോന്നുന്നത് എണ്ണം ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമഓഫീസർമാരെയും മറ്റു 
ജീവനക്കാരെയും കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവ 
സ്ഥയിൽ നിയമിക്കാവുന്നതാണ്. 


- (2) നിർവ്വാഹക സമിതിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി നിർവ്വാ 
ഹക സമിതിയുടെചീഫ് എക്സിക്യൂട്ടീവ്ഓഫീസർ ഉത്തരവാദപ്പെട്ടിരിക്കുന്നതാണ്. 
G.771 /2008/ S1 . 


10 


12. കടം വാങ്ങുന്നതിനുള്ള നിർവ്വാഹക സമിതിയുടെ അധികാരം. - നിർവ്വാഹക 
സമിതിക്ക്, സർക്കാരിന്റെമുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ സർക്കാർ വിനിർദ്ദേശിക്കുന്ന 
പ്രകാരമുളള നിബന്ധനകൾക്കും, ഉപാധികൾക്കും, വിധേയമായി പദ്ധതിയുടെആവശ്യ 
ങ്ങൾക്കുവേണ്ടി, കാലാകാലങ്ങളിൽ, പണം കടം വാങ്ങാവുന്നതാണ്. 


13. നിർവ്വാഹക സമിതിയിലെ അനൗദ്യോഗിക അംഗങ്ങൾ പബ്ലിക് സർവന്റുമാർ 
ആയിരിക്കണമെന്ന്. - നിർവ്വാഹക സമിതിയിലെ ഓരോ അനൗദ്യോഗിക അംഗവും ഇന്ത്യൻ 
ശിക്ഷാ നിയമസംഹിതയിലെ (1860 - ലെ 45 -ാം കേന്ദ്ര ആക്റ്റ്) 21 -ാം വകുപ്പിന്റെ അർത്ഥ 
വ്യാപ്തിക്കുള്ളിൽ വരുന്ന ഒരു പബ്ലിക്ക് സർവന്റായി കരുതപ്പെടേണ്ടതാണ്. 

14 . ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്ത പ്രവൃത്തികൾക്ക് സംരക്ഷണം. - ഈ ഓർഡി 
നൻസ് പ്രകാരമോ പദ്ധതി പ്രകാരമോ ഉളള കർത്തവ്യങ്ങളും ചുമതലകളും നിറവേറ്റുന്ന 
തിനായിഉത്തമവിശ്വാസപൂർവ്വം ചെയ്തതോചെയ്യാനുദ്ദേശിച്ചതോ ആയ ഏതെങ്കിലും കാര്യം 
സംബന്ധിച്ച് നിർവ്വാഹക സമിതിയിലെ ഒരംഗത്തിനോ സമിതിയെ സഹായിക്കുന്നമറ്റേ 
തെങ്കിലും ആളിനോ എതിരായി യാതൊരു വ്യവഹാരമോ മറ്റ് നിയമ നടപടിയോ നില 
നിൽക്കുന്നതല്ല. 

- 15. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ. - സർക്കാരിന്, നിർവ്വാഹക സമിതി 
അനുവർത്തിക്കേണ്ടതാണെന്ന്കരുതുന്ന, അതിന് ബാധകമാകുന്നതുമായ അങ്ങനെയുള്ള 
നിർദ്ദേശങ്ങൾ നിർവ്വാഹക സമിതിക്ക്നൽകാവുന്നതാണ്. 

- 16. അന്വേഷണത്തിനുവേണ്ടിഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം . (1) 
സർക്കാരിന്, ഏത്സമയത്തും, നിർവ്വാഹക സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്അന്വേ 
ഷിക്കുകയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാരിന്റെ 
ഒരു അഡീഷണൽ സെക്രട്ടറിയുടെപദവിയിൽ താഴെയല്ലാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ 
നിയമിക്കാവുന്നതാണ്. 


(2 ) അപ്രകാരം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്, അന്വേഷണം ശരിയായ രീതി 
യിൽ നടത്തുന്നതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നിർവ്വാഹക സമിതി ഏർപ്പെടുത്തി 
ക്കൊടുക്കുകയും അദ്ദേഹം ആവശ്യപ്പെടുന്ന നിർവ്വാഹക സമിതിയുടെ കൈവശമുള്ള 
രേഖകളും, കണക്കുകളും, വിവരങ്ങളുംനൽകുകയുംചെയ്യേണ്ടതാണ്. 

17 . നിർവ്വാഹക സമിതിയെ അതിലംഘനം ചെയ്യാനുള്ള അധികാരം. - (1) 16 -ാം 
വകുപ്പ് പ്രകാരമുള്ളറിപ്പോർട്ട് പരിഗണിച്ചശേഷമോ അല്ലെങ്കിൽ മറ്റ് വിധത്തിൽ, നിർവ്വാ 
ഹക സമിതി, ഈ ഓർഡിനൻസിലെയോ പദ്ധതിയിലെയോ വ്യവസ്ഥകൾ പ്രകാരമോ 
അതിൻ കീഴിലോ അതിന്മേലോ ചുമത്തപ്പെട്ടിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുന്നതിൽ 
തുടർച്ചയായി വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നോഅല്ലെങ്കിൽ അതിന്റെ അധികാരങ്ങൾ അതി 
ലംഘിക്കുകയോദുരുപയോഗപ്പെടുത്തുകയോചെയ്തിട്ടുണ്ടെന്ന്സർക്കാരിന് അഭിപ്രായ 
മുളളപക്ഷം, സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനംവഴി, വിജ്ഞാപനത്തിൽ വിനിർദ്ദേശിക്കുന്ന 
പ്രകാരമുള്ള ആറ്മാസത്തിൽ കവിയാത്ത അങ്ങനെയുള്ള കാലയളവിലേക്ക് നിർവ്വാഹക 
സമിതിയെ അതിലംഘനം ചെയ്യാവുന്നതാണ്. 


11 


- എന്നാൽ, ഈ ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനു 
മുമ്പ് നിർവ്വാഹക സമിതിക്ക് അതിനെ അതിലംഘനം ചെയ്യാതിരിക്കാൻ കാരണം കാണി 
ക്കുന്നതിന് ന്യായമായ ഒരവസരം സർക്കാർ നൽകേണ്ടതും നിർവ്വാഹക സമിതിയുടെ 
വിശദീകരണങ്ങളും, ആക്ഷേപങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവ പരിഗണി 
ക്കേണ്ടതും ആണ്. 


- ( 2 ) (1) -ാം ഉപവകുപ്പ് പ്രകാരമുളള ഒരു വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തു 
ന്നതോടെ, - 

- ( എ ) നിർവ്വാഹക സമിതിയിലെ എല്ലാ അംഗങ്ങളും, അപ്രകാരമുള്ള പ്രസി 
ദ്ധീകരണ തീയതിമുതൽ അങ്ങനെയുള്ളഅംഗങ്ങളെന്ന നിലയിലുള്ളഅവരുടെഔദ്യോ 
ഗിക സ്ഥാനം ഒഴിയേണ്ടതും; 

( ബി ) നിർവ്വാഹക സമിതി വിനിയോഗിക്കുകയോ നിർവ്വഹിക്കുകയോ ചെയ്യു 
മായിരുന്ന എല്ലാ അധികാരങ്ങളും കർത്തവ്യങ്ങളും അതിലംഘനം ചെയ്യപ്പെട്ടിരിക്കുന്ന 
കാലയളവിൽ, വിജ്ഞാപനത്തിൽ വിനിർദ്ദേശിക്കാവുന്ന പ്രകാരമുള്ളഉദ്യോഗസ്ഥനോ, 
ഉദ്യോഗസ്ഥന്മാരോ വിനിയോഗിക്കുകയോ, നിർവ്വഹിക്കുകയോചെയ്യേണ്ടതും; 

( സി ) നിർവ്വാഹക സമിതിയിൽ നിക്ഷിപ്തമായ എല്ലാ ഫണ്ടുകളും മറ്റ് വസ്ത 
വകകളും അതിലംഘനം ചെയ്യപ്പെട്ടിരിക്കുന്ന കാലയളവിൽ സർക്കാരിൽ നിക്ഷിപ്തമായി 
രിക്കുന്നതും ആണ്. 

( 3) (1) -ാം ഉപവകുപ്പുപ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വിനിർദ്ദേശി 
ച്ചിരിക്കുന്ന അതിലംഘനം ചെയ്യപ്പെടുന്ന കാലയളവ് അവസാനിക്കുമ്പോൾ, സർക്കാർ, 
6 -ാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുളള രീതിയിൽ നിർവ്വാഹക സമിതി പുനഃസംഘടിപ്പി 
ക്കേണ്ടതാണ്. 

- 18. നിധിയുടെ കണക്കുകളുടെ ആഡിറ്റും ആഡിറ്റർമാരുടെ നിയമനവും - (1) 
നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ നിധിയുടെ കണക്കുകൾ ആഡിറ്റ് ചെയ്യുന്നതിനായി 
നിർവ്വാഹക സമിതി അങ്ങനെയുളള ആഡിറ്റർമാരെ നിയമിക്കേണ്ടതാണ്. 

( 2) ആഡിറ്റർമാർ നിധിയുടെ പദ്ധതിയുടെകണക്കുകൾ വർഷത്തിലൊരിക്കൽ 
ആഡിറ്റ്ചെയ്യേണ്ടതാണ്. 

- 19 . വാർഷിക റിപ്പോർട്ടും കണക്കുകളുടെ ആഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റും - (1) 
നിധിയുടെപദ്ധതിയുടെ വാർഷിക റിപ്പോർട്ട് നിർവ്വാഹക സമിതിയുടെ നിർദ്ദേശപ്രകാരം 
തയ്യാറാക്കേണ്ടതും നിർവ്വാഹക സമിതിയുടെ അംഗീകാരത്തിനുശേഷംറിപ്പോർട്ടിന്റെ ഒരു 
പകർപ്പ് കണക്കുകളുടെ ആഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് സഹിതം ഓരോ വർഷവും ജൂലായ് 
അവസാനത്തിനുമുമ്പ് സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. 

- (2) വാർഷിക റിപ്പോർട്ട് ലഭിച്ചാലുടൻതന്നെ സർക്കാർ, അത് കണക്കുകളുടെ 
ആഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് സഹിതം, നിയമസഭയുടെമുമ്പാകെ വയ്ക്കേണ്ടതാണ്. 

20. സിവിൽ കോടതികളുടെ അധികാരിതയ്ക്ക് വിലക്ക്. -- ഈ ഓർഡിനൻസോ 
പദ്ധതിയോ പ്രകാരമോ അതിൻകീഴിലോ, സർക്കാരോ, നിർവ്വാഹക സമിതിയോ, ചീഫ് 


| 12 


എക്സിക്യൂട്ടീവ്ഓഫീസറോഅല്ലെങ്കിൽ നിർവ്വാഹക സമിതി അധികാരപ്പെടുത്തിയിട്ടുള്ള 
ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ, തീർപ്പാക്കേണ്ടതോ, തീരുമാനിക്കേണ്ടതോ, കൈകാര്യം ചെയ്യേ 
ണ്ടതോ, നിശ്ചയിക്കേണ്ടതോ ആയ ഏതെങ്കിലും പ്രശ്നം അഥവാ തീരുമാനിക്കേണ്ടതായ 
ഏതെങ്കിലും സംഗതി തീർപ്പാക്കുവാനോ, തീരുമാനിക്കുവാനോ, കൈകാര്യം ചെയ്യുവാനോ 
ഉള്ള അധികാരിത യാതൊരു സിവിൽ കോടതിക്കുംഉണ്ടായിരിക്കുന്നതല്ല. 

21. സാക്ഷിയെ വിളിച്ചുവരുത്തുന്നതിനും തെളിവെടുപ്പ് നടത്തുന്നതിനുമുളള അധി 
കാരം. - ഈ ഓർഡിനൻസിൻകീഴിൽ അന്വേഷണത്തിന്റെആവശ്യത്തിലേക്കായി, സമി 
തിക്ക്, 1908 - ലെ സിവിൽ നടപടി നിയമസംഹിത (1908- ലെ 5 -ാം കേന്ദ്ര ആക്ട്) പ്രകാരം 
ഒരു സിവിൽ കേസ് വിചാരണ നടത്തുമ്പോൾ ഒരു സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായി 
ട്ടുള്ളഅതേ അധികാരങ്ങൾതാഴെപ്പറയുന്ന സംഗതികളെ സംബന്ധിച്ച്ഉണ്ടായിരിക്കുന്ന 
താണ്, അതായത്: 


- ( എ ) ഏതൊരാളെയും ഹാജരാകുന്നതിന് നിർബന്ധിക്കുന്നതിനും, അല്ലെങ്കിൽ 
അയാളെ സത്യപ്രതിജ്ഞയിൽമേൽ വിസ്തരിക്കുന്നതിനും; 


( ബി ) പ്രമാണങ്ങൾകണ്ടെത്തുന്നതിനും ഹാജരാക്കുന്നതിനും ആവശ്യപ്പെടു 
ന്നതിനും; 

( സി ) സത്യവാങ്മൂലത്തിൻമേൽ തെളിവ് സ്വീകരിക്കുന്നതിനും, കൂടാതെ 

( ഡി) സാക്ഷികളെ വിസ്തരിക്കുന്നതിനുവേണ്ടികമ്മീഷനെ നിയോഗിക്കുന്ന 
തിനും. 


- 22. മറ്റ് ഏതെങ്കിലും ആക്ടിനാലോ കരാറിനാലോ സ്ഥാപിതമായ ക്ഷേമനിധിക 
ളിൽനിന്നും ഉളള ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ. - (1) തത്സ 
മയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും 
ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വരുന്ന തീയതിയിൽ ഏതെങ്കിലും നിയമപ്രകാരമോ 
കരാർ പ്രകാരമോ സ്ഥാപിതമായ നിലവിലുള്ളഏതെങ്കിലും ക്ഷേമനിധിയിൽ ഒരംഗത്തിന്റെ 
കണക്കിൽ ഉണ്ടായിരുന്ന എല്ലാ തുകകളും ഈ ഓർഡിനൻസിൻകീഴിൽ സ്ഥാപിതമായ 
നിധിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും അതിൽ വരവ് വയ്ക്കുന്നതും, അങ്ങനെയുള്ള 
ക്ഷേമനിധികളിലേക്ക് അംശദായം നൽകാനുള്ള ആ അംഗത്തിന്റെ ബാദ്ധ്യത അങ്ങനെ 
യുള്ള തീയതിമുതൽ ഇല്ലാതാകുന്നതുമാണ്. 

- (2) ഈ ഓർഡിനൻസ് പ്രകാരം രൂപവത്ക്കരിക്കപ്പെട്ട നിർവ്വാഹക സമിതിക്ക് 
അത്തരം പദ്ധതികൾ സംബന്ധിച്ചുള്ള എല്ലാ അവകാശവാദങ്ങളും തീരുമാനിക്കാവുന്നതും 
വിതരണം ചെയ്യാവുന്നതും ആണ്. 


- 23. ചട്ടങ്ങൾഉണ്ടാക്കാനുള്ള അധികാരം. - (1) സർക്കാരിന്, വിജ്ഞാപനം വഴി, 
ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി, മുൻകാല പ്രാബല്യത്തോ 
ടുകൂടിയോ പിൽക്കാലപ്രാബല്യത്തോടുകൂടിയോ ചട്ടങ്ങൾഉണ്ടാക്കാവുന്നതാണ്. 


13 


- (2) ഈ ഓർഡിനൻസ് പ്രകാരം ഉണ്ടാക്കപ്പെടുന്ന ഓരോ ചട്ടവും, അതുണ്ടാ 
ക്കിയശേഷം, കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ, സഭമുമ്പാകെ 
ഒരു സമ്മേളനത്തിലോ അല്ലെങ്കിൽ തുടർച്ചയായ രണ്ട്സമ്മേളനങ്ങളിലോപെടാവുന്നആകെ 
പതിനാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും അപ്രകാരം അത് ഏത് സമ്മേളനത്തിൽ 
വയ്ക്കുന്നുവോ ആ സമ്മേളനമോ, തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ അവസാനിക്കുന്ന 
തിന് മുമ്പ്, നിയമസഭ പ്രസ്തുത ചട്ടത്തിൽ ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലുകൾ വരു 
ത്തുകയോഅല്ലെങ്കിൽ ആ ചട്ടംഉണ്ടാക്കേണ്ടതില്ലെന്ന്തീരുമാനിക്കുകയോചെയ്യുന്നപക്ഷം, 
ആ ചട്ടത്തിന്, അതിനുശേഷം, അതതുസംഗതിപോലെ, അപ്രകാരം രൂപഭേദം വരുത്തിയ 
രൂപത്തിൽ മാത്രം പ്രാബല്യംഉണ്ടായിരിക്കുകയോഅല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും 
ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതുമാകുന്നു ; എന്നിരുന്നാലും അപ്രകാരമുള്ളഏതെങ്കിലും 
രൂപഭേദപ്പെടുത്തലോ, റദ്ദാക്കലോ, ആ ചട്ടപ്രകാരം മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 
സംഗതിയുടെ സാധുതയ്ക്ക്ഭംഗം വരാത്തവിധത്തിൽ ആയിരിക്കേണ്ടതാണ്. 
-- 24. റദ്ദാക്കലും ഒഴിവാക്കലും - (1) 2008 - ലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിഏജന്റു 
മാരുടേയും, വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ഓർഡിനൻസ് ( 2008- ലെ 19 ) ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് 
പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


പട്ടിക 

[3 ( 2) വകുപ്പ്കാണുക) 
പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്യാവുന്ന കാര്യങ്ങൾ 


1. നിർവ്വാഹക സമിതി നിധിയുടെ ഭരണം നടത്തേണ്ട രീതി. 
2. ഭാഗ്യക്കുറിഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും രജിസ്ട്രേഷൻ. 
3. ഭാഗ്യക്കുറിഏജന്റുമാരും വിൽപ്പനക്കാരും സ്വയമോ അവർക്കുവേണ്ടിയോ നിധിയി 

ലേക്ക് അംശദായം നൽകുന്നതിനുള്ള സമയവും രീതിയും. 
4. വിവിധ മേഖലകളിൽ നിന്നും അംശദായം വസൂലാക്കേണ്ടരീതി. 
- നിർവ്വാഹക സമിതിയെ സഹായിക്കുന്നതിനു വേണ്ടിഏതെങ്കിലും സമിതിയുടെ 
രൂപവൽക്കരണം. 
കണക്കുകൾ സൂക്ഷിക്കേണ്ടരീതി, സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളഏതെങ്കിലും നിർദ്ദേ 
ശങ്ങളോഅല്ലെങ്കിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകളോ അനുസരിച്ച് നിധിയുടെ 
വക പണം നിക്ഷേപിക്കലും, ബഡ്ജറ്റ് തയ്യാറാക്കലും, കണക്കുകൾ ആഡിറ്റ് 
ചെയ്യലും, സർക്കാരിന്റിപ്പോർട്ടുകൾ സമർപ്പിക്കലും. 


| 14 


7. നിധിയിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് അനുവദിക്കുന്നതിനും അതിൽ നിന്നുള്ള 
ഏതെങ്കിലും കിഴിക്കലോ, കണ്ടുകെട്ടലോ നടത്തുന്നതിനുമുള്ളവ്യവസ്ഥകളും അപ് 

കാരമുള്ള കിഴിക്കലിന്റെയോ,കണ്ടുകെട്ടലിന്റെയോ പരമാവധി തുകയും. 
8. ഒരംഗംതന്റെയുംതന്റെകുടുംബത്തെയും പറ്റിയുള്ള വിവരങ്ങൾആവശ്യപ്പെടുമ്പോൾ 
നൽകേണ്ടുന്ന ഫാറം. 


ഒരംഗത്തിന്റെ മരണത്തെത്തുടർന്ന് ആ അംഗത്തിന് നിധിയിൽ നിന്നും ലഭിക്കേണ്ടതായ 
- ആനുകൂല്യങ്ങൾ സ്വീകരിക്കുവാനുള്ളആളിനെ നാമനിർദ്ദേശം ചെയ്യലും അത്തരം 
നാമനിർദ്ദേശത്തിന്റെ പരിശോധനയും റദ്ദാക്കലും. 


10. അംഗങ്ങളെ സംബന്ധിച്ച് വച്ചുപോരേണ്ട രജിസ്റ്ററുകളും രേഖകളും. 
11 . നിധിയിലെ ഏതെങ്കിലും അംഗത്തിനെ തിരിച്ചറിയുന്നതിനുവേണ്ടിയുള്ള തിരിച്ചറി 

യൽ കാർഡിന്റെ ഫാറവും, രൂപവും, അതിന്റെ നൽകലും കൈവശം വയ്ക്കലും 

മാറ്റിക്കൊടുക്കലും. 
12. പട്ടികയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ളഏതെങ്കിലും ആവശ്യങ്ങൾക്കായിചുമത്തേണ്ട ഫീസ്. 
13. 22 -ാം വകുപ്പുപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ട തുകകൾ നിധിയിലേക്ക് കൊണ്ടുവരേ 

ണ്ടതിന്റെയും, വരവ് വയ്ക്കേണ്ടതിന്റെയും രീതി. 
അംഗങ്ങളുടെയോഅവരുടെആശ്രിതരുടെയോ ക്ഷേമത്തിനുവേണ്ടി,ഏതെല്ലാം കാര്യ 
ങ്ങൾക്ക് നിധി ഉപയോഗിക്കാമെന്ന്. 


15. നിധിയുടെഭരണ നിർവ്വഹണത്തിൽഉണ്ടാകാവുന്ന ചെലവുകൾ വഹിക്കുന്നതിനുള്ള 

നടപടിക്രമം. 


16. നിധിയിൽ നിന്നും ആനുകൂല്യങ്ങൾ, ഗ്രാന്റുകൾ,മുൻകൂറുകൾഎന്നിവ നൽകുന്നതി 

നുള്ളനടപടിക്രമം. 
17. പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായതോ ഉചിതമായതോ ആയ മറ്റേതെങ്കിലും 

സംഗതി. 


ആർ. എസ്. ഗവായി, 

ഗവർണ്ണർ. 


0 


( ശരിത്തർജ്ജമ ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


